COVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

220 


सत्यमेव जयते 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സ 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ജൂൺ 16 
16th June 2020 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


1195 മിഥുനം 2 
2nd Mithunam 1195 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


16th JUNE 2020) 


COMMISSIONERATE OF LAND REVENUE 


4269 


തിരുത്തൽ പരസ്യം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


87 


2 


57 


57- ാം 


3 


30 


നമ്പർ സി2-11234 /2019. 

2020 മാർച്ച് 12, 
7-1-2020 - ലെ 1 -ാം നമ്പർ കേരള ഗസറ്റിൽ വാല്യം 9, 
പാർട്ട് III കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 

നമ്പർ പേജിൽ പ്രസിദ്ധീ ക രിച്ച മൽ നമ്പർ 
പരസ്യത്തിൽ പരേതയുടെ അനന്തരാവകാശികളിൽ ക്രമനമ്പർ 
( 2 ) ആയി വ രുന്ന അ നില സജീവ് 

മ ര ണ പ്പെട്ട മകൻ 
സജീവ്, ഡി . -യുടെ ഭാര്യ 44 വയസ്സ് എന്നത് അവകാശി 
കളുടെ പട്ടികയിൽനിന്നും ഒഴിവാക്കിയും ക്രമനമ്പർ (5 ) ആയി 
വ രു ന്ന ആദർശ് വി . ബിനോഷ് 

പ്പെട്ട 
ബിജോ ഷ്, ഡി . -യുടെ മകൻ എന്നത് മര ണ പ്പെട്ട മകൻ 
ബിനോഷ്, ഡി.- 

യുടെമകൻ എന്നും തിരുത്തിവായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മീനച്ചിൽ. 

തഹശീൽദാർ. 


സ 


എൻ. എ . അമ്മുക്കുട്ടി മാതാവ് 
അനിത , എസ്. 

ഭാര്യ 
ജ്യോതിസ് എസ്. കുമാർ മകൻ 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജിൽ 
കൊച്ചുപറമ്പിൽ വീട്ടിൽ പരേതനായ എ . ആർ. ശശികുമാർ 
എന്നയാളുടെ നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ 
മാത്രമാണുള്ളതെന്ന് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത് 

പരസ്യം കേ രള ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 
30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ ണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ ത പാൽമാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


മ ര ണ 


മകൻ 


ഈ 


Changanassery Taluk 


പരസ്യം 


( 1) 


നമ്പർ സി2-2253 2020. 


2020 മാർച്ച് 7. 


അവ കാശ 


നമ്പർ സി2-8146 / 2019. 

2020 മാർച്ച് 4. 
ചങ്ങ നാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ 
മുള്ള നാ ല യ ക ൽ 

വീട്ടിൽ 

ദീപാ , എം . 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ വാകത്താനം 
വില്ല ജാ ഫീ സർ മുഖേന അന്വേ ഷണം നടത്തിയതിൽ 
അപേക്ഷ ക യുടെ പിതാവ് ഡി . മധു 8-12-2018 -ൽ മരണ 
മടഞ്ഞിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ ഭാര്യ ലില്ലിഭായി 
ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അ വ കാ ശിക ളായി താഴെ 
പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജിൽ 
തുണ്ടിയിൽ വീട്ടിൽ രാജ ലക്ഷ്മി അവ കാശസർട്ടിഫിക്ക 
റ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ വാഴപ്പള്ളി കിഴക്ക് 
വില്ലേ ജാ ഫീ സർ മുഖേന അന്വേ ഷണം നടത്തിയതിൽ 
അപേക്ഷകയുടെ ഭർത്താവ് വിജയൻ, റ്റി. വി. 30-10-2018 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അ വ കാ ശി ക ളായി താഴെ 
പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


രാജലക്ഷ്മി 


50 


--- 


ലേഖ , എം . 


ഭാര്യ 


മകൾ 


36 


2 


32 


2 


ദീപാ, എം . 


33 


3 


നിഷ്, എം . 


3 


29 


31 


3 


ചങ്ങ നാ ശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ 
മുള്ളനാലയ്ക്കൽ വീട്ടിൽ താമസിച്ചു വരവെ മരണമടഞ്ഞ 
മധു , ഡി . മുക ളു വിള വീട്, ഇട മു ള യ് ക്കൽ വില്ലേജ് 
എന്നയാളുടെ നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ 
മാത്രമാണുള്ളതെന്ന് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


വിനീത്, റ്റി . വി . 

മകൻ 
വിനു , റ്റി . വി . 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജിൽ 
തുണ്ടിയിൽ വീട്ടിൽ പരേതനായ വിജയൻ, റ്റി. വി. എന്നയാളുടെ 
നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണു 
ള്ളതെന്ന് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളള പക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 4) 


( 2 ) 


നമ്പർ സി2-2276 2020 . 


2020 മാർച്ച് 3. 


തു രു ത്തി 


നമ്പർ സി2-2252 / 2020 . 

2020 മാർച്ച് 7. 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി കിഴക്ക് വില്ലേജിൽ 
കൊച്ചുപറമ്പിൽ വീട്ടിൽ അനിത , എസ്. അവകാശസർട്ടിഫിക്ക 
റ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ വാഴപ്പള്ളി കിഴക്ക് 
വില്ലേ ജാ ഫീസർമുഖേന അ ന്വേ ഷണം നടത്തിയതിൽ 
അപേക്ഷകയുടെ ഭർത്താവ് എ . ആർ. ശശികുമാർ 20-12-2019- ൽ 
മര ണ മ ട ഞ്ഞിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ പിതാവ് 
ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികളായി താഴെ പേരു 
പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി പടിഞ്ഞാറ് വില്ലേജിൽ 

മു റി യിൽ തകിടി യേൽ കട വിൽ വീട്ടിൽ 
ദിനു , കെ . എസ്. അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ വാഴപ്പള്ളി പടിഞ്ഞാറ് വില്ലേജാഫീസർ 
മുഖേന അന്വേ ഷണം നടത്തിയതിൽ അപേ ക്ഷ ക യുടെ 
ഭർത്താവ് മോഹൻദാസ്, റ്റി . എൻ. 10-8-2019 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതായി അറിയുന്നു .പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ അവകാശികളായി താഴെ പേരുപറ യു ന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


Gaz, No. 2412020 /DTP ( CLR ) . 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4270 


പേര് 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ജോസഫ് ജെയിംസ് 


ഭർത്താവ് 


85 


2 


16 


2 


ജോജോ ജെയിംസ് 


മകൻ 


49 


3 


12 


3 1 


3 


ജൂലി ജെയിംസ് 


മകൾ 


45 


4 


89 


ദിനു , കെ . എസ്. 

ഭാര്യ 

42 
സിദ്ധാർത്ഥ് എം . ദാസ് മകൻ 
ദേവദത്ത് എം . ദാസ് 
കല്യാണി 

മാതാവ് 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി പടിഞ്ഞാറ്വില്ലേജിൽ 
തുരുത്തിമുറിയിൽ തകിടിയേൽ കടവിൽ വീട്ടിൽ പരേതനായ 
മോഹൻദാസ്, റ്റി . എൻ. എന്നയാളുടെ നിയമപരമായ അവകാ 
ശി ക ളാ യി 

മേ ൽപ്പ റ ഞ്ഞ വർ മാത മാ ണു ള്ള തന്ന് 
അ വ കാശസർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുളള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചെത്തിപ്പുഴ വില്ലേജിൽ വെരൂർ 
മുറിയിൽ പാലത്തുങ്കൽ വീട്ടിൽ പരേതയായ റീത്താ ജെയിംസ് 
എന്നവരുടെ നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ 
മാത്രമാണുള്ളതെന്ന് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


( 5 ) 


താലൂക്കാഫീസ്, 
ചങ്ങനാശ്ശേരി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


വ സമ്മ 


Kanjirappally Taluk 


നമ്പർ സി2-2277 / 2020. 

2020 മാർച്ച് 3. 
ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ 
ആ നി ക്ക ൽ പു തു പറ മ്പിൽ വീട്ടിൽ 

മാത്യ 
അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വാക ത്താനം വില്ലേ ജാ ഫീ സർ മു ഖന 
നടത്തിയതിൽ അപേക്ഷകയുടെ ഭർത്താവ് പി. കെ . മാത 
19-12-2019- ൽ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികളായി 
താഴെ പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


അന്വഷണം 


പരസ്യം 


( 1) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


വത്സമ്മ മാത 


ഭാര്യ 


64 


2 


സിമി മാത്യു ( സിമി ജൂബി) 


മകൾ 


43 


3 


സിറിൾ മാത 


മകൻ 


41 


നമ്പർ സി2-3005 2019 . 

2020 മാർച്ച് 7. 
കാഞ്ഞിരപ്പള്ളിതാലൂക്കിൽ എരുമേലി വടക്ക് വില്ലേജിൽ 
കരിനിലം പി . ഒ., ചൂരനോലിയ്ക്കൽ വീട്ടിൽ തമ്പി എന്നയാൾ 
16-4-2019 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും വിവിധ 
സർക്കാർ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതന്റെ 
അനന്തരാവകാശസർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നു കാണിച്ച് 
മകൾ സീന തമ്പി, ഞാറയാമറ്റം, മടുക്ക പി . ഒ . എന്ന 
കക്ഷി സമർ പ്പിച്ച അപേക്ഷയിന്മേൽ എരി മേലി വടക്ക് 
വില്ലേജ്ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ ഭാര്യ സി . എം . സുമ 3-3-2011- ൽ മരണമടഞ്ഞിട്ടു 
ള്ളതാണെന്നും പരേതനായ തമ്പി എന്നയാളുടെ അനന്തരാവകാ 
ശിക ളായി താഴെ പേരു ചേർത്തിട്ടുള്ളവർ മാത്രമാണുള്ള 
തെന്ന് അറിയുന്നു . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ വാകത്താനം വില്ലേജിൽ 
ആനിക്കൽ പുതുപ്പറമ്പിൽ വീട്ടിൽ പരേതനായ പി. കെ . മാത 
എന്നയാളുടെ നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ 
മാത്രമാണുള്ളതെന്ന് അവകാശസർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത് 
ഈ പരസ്യം കേ രള ഗസറ്റിൽ പസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 

(6 ) 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


എൽസമ്മ, സി . റ്റി . 


മകൾ 


37 


2 


സീനാ തമ്പി 


34 


നമ്പർ സി2-23822020 . 


2020 മാർച്ച് 3. 


അന്വഷണം 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചെത്തിപ്പുഴ വില്ലേജിൽ വെരൂർ 
മുറിയിൽ പാല ത്തു ങ്കൽ വീട്ടിൽ ജോസഫ് ജെയിംസ് 
അവകാശസർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ചെത്തിപ്പു ഴ വില്ലേ ജാ ഫീ സർ മുഖേന 
നടത്തിയതിൽ അപേക്ഷകന്റെ ഭാര്യ റീത്താ ജെയിംസ് 2-9-2019 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതയുടെ മാതാപിതാ 
ക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതയുടെ അവകാശികളായി താഴെ 
പേരുപറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പരേതന്റെ മതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മേൽ പറഞ്ഞി 
രി ക്കു ന്ന വ രാണ് പരേ ത 

തന്റെ അനന്തരാവകാശികൾ എന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കാ ഞ്ഞി ര പള്ളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയ തിക്ക് ശേഷമാ തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


138 


